COVERNMENT 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg . No. KL / TV ( N )/ 634/ 2018-20 


. 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 19 
19th May 2020 

1195 ഇടവം 5 
5th Idavam 1195 


നമ്പർ 


20 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാഖം 29 
29th Vaisakha 1942 


PART III 


Ground Water Department 


1 . 


2 . 


ലഘു ദർഘാസ് പരസ്യം 
നമ്പർ ജി.ഡബ്ലു.ഡി.ഐ .1620 19. 

2020 ഏപ്രിൽ 25. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാന 
ത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി.ഡബ്ല്.ഡി.ഐ .02/ 2020-21. 

പ്രവൃത്തി- ഇടുക്കി ജില്ല യിലെ പതി നാ റാം കണ്ടം 
ഗവ.ഹയർ സെക്കന്ററി സ്കൂളിൽ ആർട്ടിഫിഷ്യൽ റീചാർജ് 
സ്കീം നടപ്പാക്കുക. 
അടങ്കൽ തുക 

- ₹ 

1,40,000 . 
നിരതദ്രവ്യം X 3,500. 
ടെണ്ടർ ഫോറത്തിന്റെ വില ? 500 + ജി.എസ്.റ്റി. + സെസ്സ് 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും-- 18-5-2020 , 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 25-5-2020 , 12 മണി വരെ. 

ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 25-5-2020 , 2 മണി വരെ. 


3 . 


ദർഘാ സ് തുറ ന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും -- 25-5-2020, ഉച്ച കഴിഞ്ഞ് 3 മണി. 
ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 30 ദിവസം. 

വ്യവസ്ഥകൾ 
പൂരിപ്പിച്ച ദ ർ ഘാ സൂ കൾ ജില്ലാ ഓഫീസർ, 
ഭൂ ജ ല വ കു പ്പ് , തൊടു പു ഴ , ഇടുക്കി എന്ന 
വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു 
മുൻപ് ലഭിക്കേണ്ടതാണ്. 
പവൃത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 
പവ്യത്തി സമ യ ങ്ങ ളിൽ തൊടു പു ഴ യിലുള്ള 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
സർക്കാർ ടെണ്ട് റു കള 

സംബ ന്ധി ക്കുന്ന 
എല്ലാ നിയ മ ങ്ങളും ഈ ടെണ്ട റിനും ബാധ ക 

മായിരിക്കും. 
4 . ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കു ന്ന തിനുള്ള അധികാരം ജില്ലാ ഓഫീസിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം 
ആകു ക യാ ണ ങ്കിൽ 

തൊട്ട ടു ത്ത 
ദിവസം മേൽപറഞ്ഞ 

സമ യ ത്ത 
തന്നെ ദർഘാസുകൾതുറക്കുന്നതായിരിക്കും . 


5 . 


പവൃ ത്തി 


അ അ ത 


ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറുടെ 
കാര്യാലയം, തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ 

ഓഫീസർ. 


Gaz . No. 20 / 2020 /DTP (Ground Water ) . 


161 


